Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 -2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
| KL /TV ( N )/12/ 12 -14 


GOVER 


കയ 


ക്കാർ 


ള സർക 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th September 2012 
2012 സെപ്റ്റംബർ 25 
3rd Aswina 1934 
1934 ആശ്വിനം 3 


വാല്യം 1 


നമ്പർ 


PART III 
Industries Department 


NOTIFICATION 


നോട്ടീസ് 


നമ്പർ ജെ .എസ്. (എച്ച്.എൽ.) എ (എച്ച്) 7 /2012 / ലിക്വി. 

2012 സെപ്റ്റംബർ 4. 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
24- 11 -2011-ാം തീയതിയിലെ സി 396/2007 -ാം നമ്പർ ഉത്തരവ് 
പകാരം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ 
കളവംകോടത്ത് സ്ഥിതിചെയ്യുന്ന എ (എച്ച്) 7 -ാം നമ്പർ വയലാർ 
വനിത കൈത്തറി നെയ്ത്ത്ത് സഹകരണ സംഘം ലിക്വിഡേറ്റ് 
ചെയ്യുന്നതിന് ഉത്തരവാകുകയും ജില്ലാ വ്യവസായ കേന്ദ്രം 
- ജൂനിയർ സൂപ്പർവൈ സർ ( ഹാന്റ് ലൂം ) ടി സംഘത്തിന്റെ 
ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


No . CKL/3391/Liq./2012. 

6th September 2012 . 
[Under Rule 69 (2 ) of the Kerala Co -operative 
Societies Rule 1969 .] 

Whereas the undersigned is appointed as Liquidator 
of Keezhattingal Handloom Weavers Co- operative Society 
Ltd . No. 3391 , Attingal as per Order No . CS -5 /8758 /2011 
dated 24 -8 - 2011 of the GeneralManager , District Industries 
Centre, Thiruvananthapuram . 

And whereas the undersigned has taken charge as 
such on 1 - 2 - 2012 it is hereby notified that all claims 
against the said society if any shall be preferred within 60 
( sixty ) days from the date of publication of this notice 
before the undersigned in writing and the claims not 
preferred accordingly within the stipulated period 
will not be considered on any account. 

( Sd.) 
Office of the Senior 

- Senior Co - operative 
Co -operative Inspector 

Inspector (Handloom ), 
(Handloom ), Chirayinkeezh , Chirayinkeezh , 
Attingal. 

Attingal ( Liquidator ). 


- ടി സംഘത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
| പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
- ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


-- നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
- ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലെന്നും ഇതിനാൽ ഏവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


